





മെല്ലെ ഉണരുകയെന്നാണ്‌. നമ്മുടെ പാട്ടുക 
ളുടെ അറകള്‍ വളരും. “നമ്മുടെ ഭാഷയും 
വളരും-ഇക്കാട്ടിലെ പിടിമുററാത്ത മരങ്ങളെ 
പ്പോലെ. 

മാവേലിമന്‍റത്തിലെ കനവ്‌ നാട്‌ ഒരു 
ഉടോപ്പ്യന്‍ കാല്പനികതയല്ല. അവന്‍േറതായി 
രുന്ന കാട്‌ നഷ്ടപ്പെട്ടതുകൊണ്ടാണ്‌ കൈപ്പ 
ടന്‌ കുന്നിന്‍പുറവും പുഴത്തീരവും സ്വപ്നം 
കാണേണ്ടിവരുന്നത്‌ . 'മാവേലിമന്‍റം' ചരിത്ര 
മാകുന്നത്‌ അങ്ങനെയാണ്‌. ഒററുകാരും 
കുടിയന്‍മാരും കൊടുപ്പികളും കാടന്‍മാരുമായി 
നമ്മള്‍ ചരിതത്തില്‍ തറച്ചുവച്ചിരിക്കുന്ന ഒരു 
ജനതയുടെ ബദല്‍ ചരി്രമാണിത്‌. 

ഒററവരിയില്‍ പണിയരെ മുഴുവന്‍ ഒററു 
കാരാക്കിയതാണ്‌ നമ്മുടെ ചരിത്രം. പി.കെ. 
ഗോപാലകൃഷ്‌ ണന്‍െറ കേരളത്തിന്‍െറ 
സാംസ്കാരിക ചരിരതം എന്ന പുസ്തകത്തില്‍ 
പഴശ്ശമിരാജാവിന്‍െറ സങ്കേതത്തെപ്പററി മൂന്നു 
പണിയന്‍മാര്‍ കമ്പനി സേനാനായകനായ 
ടി.എച്ച്‌ .ബാബറിന്‌ വിവരം കൊടുത്തു 
വെന്നെഴുതിയിരിക്കുന്നു. മലബാര്‍ മാനുവലില്‍ 
ടി.എച്ച്‌. ബാബര്‍ അന്നത്തെ കളക്‌ ടര്‍ക്ക്‌ 
എഴുതിയ ഒരു കുത്തിലിങ്ങനെ പറയുന്നു. 
"പ്രധാനികള്‍ ഒട്ടേറെപ്പേര്‍ മുന്നോട്ടുവന്ന്‌ 
തങ്ങളുടെ പണിയരെ വിവരം ശേഖരിക്കു 
ന്നതിന്‌ ശട്ടം ചെയ്യാമെന്ന്‌ സമ്മതിച്ചു.” ഈ 
നേര്‌ ഉച്ചത്തില്‍ വിളിച്ചുപറയുന്ന തരത്തില്‍ 
പഴശ്ശിക്കലാപസ്മൃതികള്‍ ഒരുപകഥപോലെ 
ഈ നോവലിലുണ്ട്‌ . 

അടിയോരുടെ പെലപ്പാട്ടിന്‍െറ കഥാഘട 
നയ്ക്കൊത്താണ്‌ ഈ നോവലിന്‍െറ രൂപം. 
മരണത്തിനുപാടുന്ന പെലപ്പാട്ട്‌ ആദി മാതാ 
പിതാക്കളായ  മേലോരച്ചന്‍െറയും കീയോ 
ര്ത്തിയുടെയും വേര്‍പിരിയലിന്‍െറ കഥ 
പറയുന്നു. കുഴല്‍ ചെത്തത്തില്‍ കാട്ടുചോല 
പോലെ രോദനങ്ങളിലേക്കൊഴുകുകയും തുടി 
ത്താളത്തില്‍ കനവുകളിലേക്ക്‌ ഉറഞ്ഞെത്തു 
കയും ഗോരേതസ്മൃതികളില്‍ അഭിമാനത്തോടെ 
എഴുന്നുനില്‍ക്കുകയും ചെയ്യുന്ന കൊച്ച 
വാക്കുകളും പാട്ടുകളുമാണ്‌ ഈ നോവലിന്‍െറ 
ഭാഷാരൂപം. പകൃതിയിലേക്കുളള ഈ മഹാ 
പ്രയാണത്തിന്‍െറ ആഖ്യാനത്തില്‍ കാററും 
കാടും പുഴകളും പങ്കെടുക്കുന്നുണ്ട്‌. കാററ്‌ 
കാടിനോട്‌ പറയുന്നു. ''കാടേ, നമ്മള്‍ വെറും 
സാക്ഷികളല്ല. നമ്മളും ഇവരെപ്പോലെതന്നെ 
തമ്പുരാക്കളുടെ ആര്‍ത്തിക്കും ആയുധത്തിനും 
ഇരകളാണ്‌ . കാടിനേയും പുഴകളേയും സ്നേ 
ഹിക്കുന്ന മനുഷ്യരുടെ നമ്മിലേക്കുളള ഒളി 
“ച്ചോട്ടങ്ങളാണ്‌ നമ്മുടെപോലും നിലനില്‍പ്പി 
നാധാരം.”' 

ഇതുപറയാന്‍ കാടിനെ കൊണ്ടുവരുന്ന 
നിഷ്കളങ്കതയാണ്‌ നോവലിലെ എഴുത്തിന്‍െറ 
പുതുമ. കാടിനോടൊപ്പം കനവു നഷ്ടപ്പെട്ട 
താണ്‌ ആദിവാസിയുടെ ദുരന്തം എന്ന്‌ 
തിരിച്ചറിയുന്നതാണ്‌ 'മാവേലിമന്‍റ ത്തിന്‍െറ 
പ്രസക്തി. 
















വിചാരിക്കാനുളള്‌ . നമ്മുടെ കഴിവ്‌ മെല്ലെ J 





En 


ബേബിയും കനവിലെ മക്കളും 


കൈപ്പാടന്‍െറ സ്വപ്‌ നത്തെ വാക്കുകള്‍ക്കു 
വിടാന്‍ ബേബിയിലെ ആക്ടിവിസ്‌ററ്‌ തയ്യാ 
റല്ല. അഞ്ചുമാസംമുമ്പ്‌ ആ മന്‍റക്കനവിനെ 
ബേബി ഒരു കൂട്ടായ്മയിലേക്ക്‌ വിവര്‍ത്തനം 
ചെയ്തു. ഈ സമൂഹ രചനയാണ്‌. ബേബി 
യുടെ ഏററവുമൊടുവിലത്തെ സൃഷ്ട്ടി. 

നടവയലില്‍നിന്ന്‌ ബത്തേരിയിലേക്കുളള 
വഴിയില്‍ ചീങ്ങോട്‌ എന്ന സ്ഥലത്ത്‌ 
കബനിയുടെ കൈവഴിയായ നരസ്സിപ്പുഴയുടെ 
തീരത്ത്‌ കാടിനോടു ചേര്‍ന്നുകിടക്കുന്ന 
ആറേക്കര്‍ സ്ഥലത്താണ്‌ “കനവ്‌ ' എന്ന ഈ 
കൂട്ടായ്മ. ബേബിയും കോളേളജുദ്ധ്യാപിക 
യായ ഭാര്യ ഷെര്‍ളിയും രണ്ടു കുട്ടികളും മററ്‌ 
മുപ്പത്തിയൊന്നു കുട്ടികളും ഈ കനവില്‍ 
ഒത്തുതാമസിക്കുന്നു. ഇവരില്‍ നായ്ക്കരു 
ടെയും പണിയരുടെയും കുടിയേററക്കാരായ 
ഇടത്തട്ടുകാരുടെയും മക്കളുണ്ട്‌. രണ്ടാമത്‌ 
നാടുഗദ്ദിക .അവതരിപ്പിച്ച 'മഞ്ഞുമലൈ 
മക്കള്‍” സംഫ്ൃവത്തിലെ അംഗങ്ങളുടെ മക്കളും 
മരുമക്കളുമാണിവര്‍. ബേബിയുടെ കുടുംബ 
ത്തെക്കൂടാതെ നാടുഗദ്ദികയിലഭിനയിച്ച റോ 
ബര്‍ട്ടിന്‍െറ കുടുംബവും കനവിലുണ്ട്‌ . 

ആദിവാസിക്കുട്ടിയെ വേര്‍ഡ്‌സ്വര്‍ത്തിന്‍െറ 
കവിത കാണാപ്പാഠം പഠിപ്പിക്കാന്‍ നിര്‍ബ 
ന്ധിക്കുന്ന വിദ്യാഭ്യാസ സങ്കല്പത്തെ കനവ്‌ 


നിഷേധിക്കുന്നു. ആരും സ്‌കൂളില്‍പ്പോകു , 


ന്നില്ല. കാടും കാററും ഫുഴയും പൂല്ലും 
പൂമ്പാററയും പുഴുവും പശുവും കൃഷിയും 
പാട്ടും ആട്ടവും തുടികൊട്ടും ചിശ്രംവരയും 
തുന്നലും അടുക്കളയുമൊക്കെയാണ്‌ കനവിലെ 
സിലബസ്സില്‍. 

അതിരാവിലെ പാട്ടും യോഗവും ധ്യാനവു 
മൊക്കെയായി കനവിലെ ദിവസം തുടങ്ങും. 
ധ്യാനിക്കുന്നത്‌ കാടിനേയും പുഴകളേയും 
കിളികളേയുമാണ്‌ . വാമൊഴിയിലൂടെയാണ്‌ 
പഠനം. വയനാടിന്‍െറ ഐതിഫഹുങ്ങളും 
ചരിതവും കഥകളുമാണ്‌ ആദ്യവര്‍ഷങ്ങളിലെ 










(പധാന പാഠം. ഒരു ചരിത്ര പുസ്തകത്ത। 
'ന്‍െറയും സഹായമില്ലാതെ അവരുടെ കാര്‍ 
ണോന്‍മാരില്‍ നിന്ന്‌ അവരിലെത്തിയ ചരിത്ര 
മാണ്‌ അവര്‍ക്കു നല്‍കുന്നത്‌. ശാസ്ത്രീയ 
സംഗീതവും ഹിന ദുസ്ഥാനിയും ബേബിതന്നെ 
പഠിപ്പിക്കുന്നുണ്ടെങ്കിലും പഴംപാട്ടുകള്‍ക്കു 
തന്നെ പ്രാമുഖ്യം. എല്ലാവരും ചെറിയ 
ചെറിയ ജോലികളും ചെയ്യുന്നുണ്ട്‌ . അവര്‍ക്കു 
വേണ്ടത്‌ അവര്‍തന്നെ കൃഷിചെയ്തുണ്ടാ 
ക്കാനാണ്‌ പരിപാടി. 

തുടിയടിച്ചും പാട്ടുപാടിയും കാടുകയറി 
കളിച്ചും ചുററുപാടുകളെ മനസ്സിലാക്കിയും 
കാററിനോടും പുഴകളോടും ചിരിച്ചും വര്‍ത്ത 
മാനം പറഞ്ഞും കൂട്ടുകൂടിയും കുറെ കുട്ടികള്‍ 
ഇവിടെ വളരുന്നു പുറംലോകത്തിന്‍െറ മാലി 
ന്യങ്ങള്‍ക്കൊന്നും പിടികൊടുക്കാതെ. വിചാ 
രശേഷിയുളളവരും കവിത മനസ്സിലാകുന്നവരും 
നല്ല കലാകാരന്‍മാരായും ഇവരെ വളര്‍ത്തി 
യെടുക്കണം. “യാതൊരു. .മുന്‍മാതൃകകളും 
അനുഭവപാഠങ്ങളുമില്ലാത്ത ഒരു പരീക്ഷണ 
മാണിത്‌." ബേബി പറഞ്ഞു. 

നാടുഗദ്ദികയും മാവേലിമന്‍റവും പോലെ 
“കനവും” ഒരനിവാര്യതയാണ്‌ . വയനാടിന്‍െറ 
സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ദിശ സസൂ 
ക്ഷ്മം നിരീക്ഷിച്ചറിഞ്ഞാണ്‌ ബേബി 
ഇങ്ങനെ പറയുന്നത്‌. 

ഭൂമി വീതംവയ്ക്കലോടെ ജന്‍മി ഇടത്തട്ടു 
കാരനായി. അവന്‍ കരാറു പണിചെയ്യാന്‍ 
തുടങ്ങിയതോടെ ആദിവാസിക്ക്‌ പണിയില്ലാ 
തായി. നടക്കാന്‍ വഴിയോ, ചുടലയോ 
ഇല്ലാതെ അവനെ പുഴത്തീരത്തിലേക്കൊതുക്കി. 
എല്ലാ വര്‍ഷകാലത്തും അവന്‍െറ കുടി 
പൊളിഞ്ഞുപോകും. കാട്‌ സര്‍ക്കാരിന്‍േറ 
താദ്മി. പുറത്തേക്കുപോകാന്‍ അവന്‍ ഒരു 
വഴിയേയുളളൂ. അത്‌ ചാരായഷാപ്പുകളി 
ലേക്കാണ്‌ . അതോടെ തുടിയൊച്ചയും പാട്ടു 
കളും കേട്ടിരുന്ന അന്തികളില്‍ കാറിചയും 
ഗേഷം 5? ാം പേണില്‍ 
കലാകനമുദി 1994 നവംബര്‍, 20 71153 











el 





മോസ്‌കോയിലെ കലാകാര 
ന്മാരുടെ സംഹ്ൃവടന കലാസൃഷ്ടി 
കളുടെരെപദര്‍ശനം നടത്തിയപ്പോള്‍ 
അതിന്‍െറ നേതാവായി അവര്‍ 
അംഗ്ലീകരിച്ചത്‌ മഹാനായ പ്രതിമാനിര്‍മ്മാതാവ്‌ 
നിസ്‌ വെസ്‌ററ്നിയെയായിരുന്നു. കൂഷ്‌ചോഫ്‌ 
| പ്രദര്‍ശനം കാണാന്‍ എത്തി. ചിശ്രങ്ങളും 
ശില്പങ്ങളും കണ്ടയുടനെ അദ്ദേഹം അലറി: 
*'നായ്ക്കാട്ടം! മാലിന്യം! ലജ്ജാകരം! ആരാണ്‌ 
ഇതിന്‌ ഉത്തരവാദി? 
നേതാവ്‌?" നിസ്വെസ്ററ്നി മുന്നോട്ടു വന്ന 
പ്പോള്‍ കൂഷ്ചോഫ്‌ വീണ്ടും അലറി. അതു 
കണ്ടും കേട്ടും രപതിമാനിര്‍മ്മാതാവ്‌ പറഞ്ഞു: 
*'നിങ്ങള്‍ പ്രധാനമ്രന്തിയും ചെയര്‍മാനും ആയി 
രിക്കാം. എന്നാല്‍ എന്‍െറ . ശില്പങ്ങളുടെ 
മുന്‍പില്‍ അങ്ങനെയല്ല. ഇവിടെ .ഞാനാണു 
പ്രധാനമ്രന്തി. നമുക്കു തുല്യരെന്ന രീതിയില്‍ 
സംസാരിക്കാം” രകൂഷ്‌ ചോഫിന്‍െറ കോപത്തെ 
ക്കാള്‍ വിപത്തുളളതാണ്‌ കലാകാരന്‍െറ മറുപടി 
യെന്ന്‌ അദ്ദേഹത്തിന്‍െറ ചില കൂട്ടുകാര്‍ക്കു 
തോന്നി. (കൂഷ്‌ചോഫിന്‍െറ അടുത്തുനിന്ന ഒരു 
മന്തി പറഞ്ഞു: "നിങ്ങള്‍ ആരോടാണു സംസാ 
രിക്കുന്നത്‌? ്രധാനമന്ത്രിയാണ്‌ ഇദ്ദേഹം. 
ഞങ്ങള്‍ നിങ്ങളെ യുറേനിയം ഖനികളിലേക്ക്‌ 
അയയ്ക്കാന്‍ പോവുകയാണ്‌ . ഒരുദ്യോഗസ്ഥന്‍ 
നിര്‍ദ്ദേശിച്ചതനുസരിച്ച്‌ രണ്ടു സെക്യൂരിററി 
ഭടന്മാര്‍ നിസ്വെസ്ററ്നിയുടെ കൈകളില്‍ 
1 കടന്നുപിടിച്ചു. അദ്‌ ദേഹം മ്രന്തിയെ അവഗണിച്ച്‌ 
ര്രൂഷ്‌ചോഫിനോടു ' പറഞ്ഞു-- ''ഏതുനിമി 
ഷത്തിലും സ്വയം നിഗ്രഹിക്കാന്‍ സമ്പൂര്‍ണ്ണമായും 
കഴിവുളള ഒരാളിനോടാണു നിങ്ങള്‍ സംസാരി 
ക്കുന്നത്‌. നിങ്ങളുടെ ഭീഷണികള്‍ക്ക്‌ എന്നെ 
സ്മുംബന്ധിച്ചിടത്തോളം ഒരര്‍ത്ഥവുമില്ല." ഭട 
ന്മാര്‍ നിര്‍ദ്‌ ദേശമനുസരിച്ച്‌ അദ്ദേഹത്തിന്‍െറ 
കൈകള്‍ സ്വത്രന്തങ്ങളാക്കി. നിസ്വെസ്ററ്നി 
തിരിഞ്ഞു തന്‍െറ ശില്പങ്ങളുടെ അടുത്തേക്കു 
നടന്നു. 
ആശയാവിഷ്‌ കാരത്തിന്‍െറയും വികാരാ 
വിഷ്‌കാരത്തിന്‍െറയും അദമ്യമായ സ്വാതന്ത്ര്യ 
മാണ്‌ ഈ കലാകാരന്‍െറ വാക്കുകളില്‍നിന്നു 
നമ്മള്‍ അറിയുന്നത്‌. 





54 വ കലാകമുദി 1994 നവംബര്‍, 20 


ആരാണ്‌ ഇതിന്‍െറ ' 


“ഗ്രാമദഥാണ്‍ 
ചക്കാട്ടുന്ന 
സംഗീത ത്തിലൂടെ ഞാന്‍ 
എസ്‌. ളി. കിട്ടച്ചയെ 
ഉള്ളിലെ കണ്ണിന്‍െറ 
മുന്‍പില്‍ കണ്ടിട്ടുണ്ട്‌. 
കിട്ടപ്പ പാടുന്നതു നേരിട്ടു 
ഞാന്‍ കേട്ടിട്ടില്ല. അതല്ല 
കെ.ബി. 
സുന്ദരാംബാളിന്‍െറ 
കാര്യം. ്രാമഫോണില്‍ 
നിന്നുയരുന്ന അവരുടെ 
പാട്ടും നേരിട്ടുള്ള പാട്ടും 
ഞാൽ കേട്ടിടുണ്ട്‌. | 


എം. കൃഷ്ണന്‍നായര്‍ 


, പൊട്ടിത്തെറിക്കത്തക്കവിധത്തിലുളള 


- ലൂടെ ഞാന്‍ എസ്‌.ജി. കിട്ടപ്പയെ ഉള്ളിലെ 


രണ്ടു ശില്പികള്‍ കല്ലില്‍നിന്നു ഗോളം 
കൊത്തിയെടുക്കുകയായിരുന്നു. ഒരു ശില്പിക്ക്‌ 
അന്യൂനമായ ഗോളം നിര്‍മ്മിക്കുക എന്നതു 
മാരതമായിരുന്നു ലക്‌ഷ്യം. ആ ലക്ഷ്യത്തിലാണ്‌ 
അയാള്‍ തന്‍െറ പ്രവര്‍ത്തനത്തിന്‍െറ അര്‍ത്ഥ 
മാകെ കണ്ടത്‌. രണ്ടാമത്തെയാള്‍ കല്ലുകൊത്തി 
ഗോളമുണ്ടാക്കിയത്‌ അതു രൂപംകൊളളുമ്പോള്‍ 
ബിന്ദു 
വില്‍ ചെന്നുചേരുന്നവിധത്തില്‍ ആന്തരങ്ങളായ 
ശക്തിവിശേഷങ്ങള്‍ പ്രകടമാകണമെന്ന ലക്ഷ്യ 
ത്തോടെയാണ്‌ . ആദ്യത്തെയാള്‍ കരകൌശല 
ക്കാരനാണെന്നും രണ്ടാമത്തെയാള്‍ കലാകാര 
നാണെന്നും നിസ്വെസ്ററ്നി പറയുന്നു. 


പാലൂര്‍ 
11 
(ഗാമംഫോണ്‍ ചക്കാട്ടുന്ന സംഗീത്‌ ത്തി 
























കണ്ണിന്‍െറ മുന്‍പില്‍ കണ്ടിട്ടുണ്ട്‌. കിട്ടപ്പ 
പാടുന്നതു നേരിട്ടു ഞാന്‍ കേട്ടിട്ടില്ല. അതല്ല 
കെ.ബി. സുന ദരാംബാളിന്‍െറ കാര്യം. ശ്രാമ 
ഫോണില്‍നിന്നുയരുന്ന അവരുടെ പാട്ടും നേരി 
ടുള്ള പാട്ടും ഞാന്‍ കേട്ടിട്ടുണ്ട്‌ . ്രാമഫോണ്‍ 
സംഗീതം എത മനോഹരമാണെങ്കികും കൃതിമ 
മാണ്‌. കെ.ബി. സുന്ദരാംബാള്‍ പാടുമ്പോള്‍ 
അത്‌ ഞാന്‍ സദസ്സിലിരുന്നു കേള്‍ക്കുമ്പോള്‍ 
കൃത്രിമത്വം ഒട്ടുമില്ല. പ്ളാസ്ററിക്‌ റോസാപ്പൂ 
കാണുമ്പോള്‍ ഒരനുഭൂതി. പ്രകൃതിയിലെ റോസാപ്പൂ 
കാണുമ്പോള്‍ വിശിഷ്‌ടാനുഭൂതി. കൃതിമത്വം 
ഒരളവില്‍ നമ്മളെ സഹായിക്കും. പ്ളാസ്ററിക്‌ 
ഫ്ലുവിലൂടെ യഥാര്‍ത്ഥമായ പൂവിനെ നമുക്കു 
സാക്ഷാത്‌ കരിക്കാം. ദാമ്പത്യജീവിതം ആധു 
നികകാലത്ത്‌ ക്യരതിമം. ആ കൃരതിമത്വത്തിലൂടെ 
യഥാര്‍ത്ഥമായ സ്‌്നേഹത്തിന്‍െറയും കാരു 
ണൃത്തിന്‍െറയും പതീതിയുളവാക്കുന്നു ശീ. 
പാലൂരിന്‍െറ “വിശപ്പ്‌” എന്ന ചേതോഹരമായ 
കാവ്യം (മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്‌).  സൊസൈററി 
ലേഡി യായ്‌ ? ഭാര്യ കാലത്ത്‌ കാറിലേറി 
സ്വയമോടിച്ചുപോകാന്‍ ഭാവിക്കുമ്പോള്‍ എങ്ങോട്ട്‌" 
എന്നു ഭര്‍ത്താവിന്‍െറ സ്വാഭാവികമായ ചോദ്യം. 
ഭര്‍ത്താവ്‌ വെറുക്കപ്പെടേണ്ടവനായതുകൊണ്ടും 










.മുണ്ടെന്ന വിചാരമുളളതുകൊണ്ടും ആനയെ 
ത്തിന്നാനാണ്‌ തന്‍െറ യാരതയെന്നു ഭാര്യയുടെ 
മറുപടി. മാനൃതയാലോ  ദയര്‍ബ്ദല്യത്താലോ 
ഭര്‍ത്താവു മറുത്തൊന്നും പറയുന്നില്ല. അമ്മയോ 
ടൊരുമിച്ചു പോകാന്‍ കരഞ്ഞ മകനെ അച്ഛന്‍ 
സമാശ്വസിപ്പിച്ചു കടല്‍ക്കരയില്‍ കൊണ്ടു 
പോകാമെന്ന്‌. അച്ഛനും മോനുംകൂടി വീടു 











അമ്മയെക്കൂടി . കൊണ്ടുപോകാത്തതെന്തെന്ന്‌ . 
അന്യന്‍െറ ജ്ലീവിതത്തില്‍ കടന്നുകയററം നട 
ത്തുന്ന ആളുകളാണു കേരളത്തിലേറെ. അവരെ 
നേരിയ മട്ടില്‍ ശിക്ഷിച്ചിട്ട്‌ കവി ആഖ്യാനം 
തുടരുന്നു. നടത്തത്തിനിടയില്‍ മകന്‍ ചോദിക്കുന്നു 
ആനയെത്തിന്നാന്‍ അമ്മയ ക്കാവുമോയെന്ന്‌ . 

"ആനയെക്കാളും നമ്മള്‍ വലുതാവുമ്പോള്‍ 

തിന്നാം _ 
ആവുകില്ലല്ലാതാര്‍ക്കും പതുക്കെച്ചൊല്ലി കാതില്‍” 
എന്ന്‌ അച്ഛന്‍. അവിടെയുമുണ്ട്‌ കവിയുടെ 
അന്തസ്സാര്‍ന്ന സമൂഹവിമര്‍ശം. അഹങ്കാരംകൊണ്ട്‌ 
ആനയെക്കാളും കരുത്തുളളവളാണത്രേ കുഞ്ഞിന്‍െറ 
അമ്മ. കടല്‍ക്കരയില്‍ അവന്‍ വരച്ച ആനയുടെ 
ചിതം സാഭിമാനം നോക്കിനില്ക്കുമ്പോള്‍ തിര 
'ആര്‍ത്തിരമ്പിക്കയറി' അതിന്‍െറ വാലൊഴിച്ചുളള 
ഭാഗമെല്ലാം ഇല്ലാതാക്കി. സത്യത്തിന്‍െറ ആദര 
മണത്തില്‍ കാപട്യവും ദുരഭിമാനവും അന്തര്‍ 
ദ്ധാനം ചെയ്യുമെന്നു സൂചന. കാപ്പിക്കടയില്‍ 
കയറി ദോശതിന്നിട്ട്‌ അച്ഛനും മകനും 
തിരിച്ചെത്തുന്നു. അമ്മയ്ക്കായി ഒരു ദോശകൂടി 
അവന്‍ കരുതിയിട്ടുണ്ട്‌. പതിനൊന്നുമണിക്കു 
വീട്ടില്‍ വന്നുകയറിയ സൊസൈററിലേഡി മകന്‍െറ 
സ്‌നേഹത്തിന്‍റെ അടയാളമായ ദോശയെ 
സ്പര്‍ശിക്കുകപോലും ചെയ്യാതെ കിടന്നുറങ്ങി. 
കാവ്യം പരിസമാപ്തിയിലെത്തുന്നു: 
"* അമ്മയിന്നലെയെലിഫെന്‍റിനെ' 
... വിങ്ങിക്ക്ര 
യുന്നൊരമ്മയെ കെട്ടിപ്പിടിച്ചു 
കുഞ്ഞിക്കണ്ണന്‍.” 






















മായ ഒരു സത്യത്തെ--പരോക്ഷസത്യത്തെ- 
കൂടുതല്‍ ' സ്ഫുടതയോടെ - (പകാശിപ്പിക്കുന്ന 
ഈ കാവ്യം അതിസുന്ദരമത്രേ. ബാഹ്യസംഭവ 
ങ്ങളെ വര്‍ണ്ണിക്കുമ്പോള്‍ ആ സംഭവങ്ങള്‍ ഏതു 
കേന്ദ്രബിന്ദുവില്‍ ചെന്നുചേരുമോ അതിനെ 
കാണിച്ചുതരികയാണ്‌ കവി. അത്‌ അദ്ദേഹം 
എ്ര അനായാസമായിട്ടാണ്‌ നിര്‍വഹിക്കുന്നത്‌. 
ചെപ്പടിവിദ്യക്ക്‌ ഇംഗ്ളീഷില്‍ sleight—of-— 
hand എന്നു പറയും. സമുദായത്തിലെ മാലി 
ന്യങ്ങളെ, ദാമ്പത്യജ്ീവിതത്തിന്‍െറ പങ്കിലാ 
വസ്ഥകളെ sleight—of—hanള്‍കൊണ്ട്‌ ദര്‍ശ 
നീയങ്ങളാക്കുന്ന അനുഗൃഹീതനായ കവിയാണ്‌ 
പാലൂര്‍. 









ചോദ്യം, ഉത്തരം 


" വ്രിപംഹദല്ലാളന്മാരെക്കുറച്ച്‌ എന്താ 
ണഭി്പായം?” 


"ഒരു വിവാഹവും വിജയമല്ല. അതുകൊണ്ട്‌ 









[-സാമൂഹികജീവിതത്തിലെ സ്തീക്ക്‌ ന്നത്യ -൦ 


വിട്ടിറങ്ങുമ്പോള്‍ അയല്‍വീട്ടുകാരിയുടെ ചോദ്യം . |. 


വര്‍ണ്ണനയുടെ സ്ഫുടതയിലൂടെ/ അസ്‌ പഷ്ട ' 





തിക്കുറിശ്ശി 


ഞാന്‍ 
അടുത്തകാലത്തു വായിച്ച 
നല്ല 
പുസ്തകങ്ങളിലൊന്നാണ്‌ 
എറിക്കളുൊങ്്‌ (യൊങ്‌ 
എന്നു ചൈനീസ്‌ 
ഉച്ചാരണം) ഹെന്റ,ടി 
മില്ലറെക്കുറിച്ചെഴുതിയ 
The Devil at Large 
എന്നത്‌. മില്ലര്‍ അശ്ലീല 
സാഹിത്യം രചിക്കുന്ന 
ആളല്ല, അതീന്രദിയ 
വാദിയാണെന്നു 
സ്ഥാപിക്കാനാണ്‌ 
അവരുടെ (ശമം. 
ജീവചരിതവും 
നിരൂപണവും 
വിമര്‍ശനവുമൊക്കെയാണ്‌ 
ആ പുസ്തകം. 
അതിലൊരിടത്ത്‌ 
ആന്തണി ബര്‍ജുിസ്‌ 
എന്ന നോവലിസ്റ്റ്‌ 
സാഹിത്യത്തെക്കുറിച്ചു 
പറഞ്ഞത്‌ 
എടുത്തെഴുതിയിടുണ്ട്‌. 
മഹാനായ 
എഴുത്തുകാരന്‍ 
ഏതിനെയും 
രൂപാന്തരച്ചെടുത്തു . 
മെന്നാണ്‌ ബര്‍ജിസ്ത്റിനെറ 
അഭിപായം. 


വിവാഹം ചെയ്തവന്‍ ദല്ലാളിനെ തെറിപറയും.”” 


അംഗീകരിച്ചോ?” 


I 
.പണം. 





സീരിയലുകള്‍ കാണാന്‍ പറഞ്ഞുനോക്കൂ. അവര്‍ 


അവ നോക്കിയിരിക്കും. സംസാരിക്കുകയേയില്ല. 
“എനിക്കു നിങ്ങളെ പുപ്ഛമാണ്‌. എന്താ 


““അംഗീകരിച്ചു. പക്ഷേ എനിക്കു നിങ്ങളോ 
ടുളള പുച്ഛത്തെക്കാള്‍ വലുതായിരിക്കില്ല 
നിങ്ങള്‍ക്ക്‌ എന്നോടുള്ള പുച്ഛം. 


ഡോക്ടര്‍ രോഗിയില്‍നിന്നു വാങ്ങുന്ന 


“ഒരുവര്‍ഷം പഴക്കമുളള 'കലാകമൂദി'യുടെ 
ഒരുപാടു പ്രതികള്‍ ഒരുത്തന്‍ വീട്ടില്‍ വന്നു 
പതിവായി വാങ്ങുന്നു. സാഹിത്യവാരഫലം, 
വായിക്കാനാണോ?” 

“അല്ല. ഡോക്ടര്‍മാര്‍ക്കു വില്ക്കാന്‍വേണ്ടി 
യാണത്‌. അവര്‍ അവ വാങ്ങി രോഗികള്‍ക്കു 
വായിക്കാന്‍വേണ്ടി പൂമുഖത്തെ ററീപ്പോയിയില്‍ 
ഇടും. ഒരുവര്‍ഷം പഴക്കമുളള ഹിന്ദു, ഇന്‍ഡ്യന്‍ 
എക്‌സ്പ്രസ്‌, കേരളകമുദി, മലയാളമനോരമ 
ഈ പ്രതങ്ങളും അവര്‍ wa വാങ്ങി 
ററീപോയിയില്‍ ഇടാറുണ്ട്‌ .” 

എല്ലാ ഡോക്ടര്‍മാരുടെയും കൈയക്ഷരം 
കാക്ക കിണ്ടിയതുപോലെ ഇരിക്കുന്നതെന്തു 
കൊണ്ട്‌?” 

"അടുത്ത രോഗിയെ വിളിക്കാനുളള വ്രെപാള 
ത്തില്‍പ്പെട്ട്‌ എഴുതുന്നതുകൊണ്ട്‌ .”” 

*'നിങ്ങള്‍ ഏററവും വിഷമിക്കുന്നത്‌ എപ്പോള്‍?” 

*“നിത്യസംഭാഷണത്തില്‍ - ഉപയോഗിക്കുന്ന 
വാക്കുകളുടെ അര്‍ത്ഥം ചിലര്‍ റെറലിഫോണില്‍ 
ക്കൂടി ചോദിക്കുമ്പോള്‍. അജ്‌ ഞതയുടെ 
വൈഷമ്യം.” 


ദൌര്‍ഭാഗ്യം 


ഞാ അടുത്തകാലത്തു വായിച്ച നല്ല 
പുസ്തകങ്ങളിലൊന്നാണ്‌ എറിക്കള്ളൊങ്‌ (യൊങ്‌ 
എന്നു ചൈനീസ്‌ ഉച്ചാരണം) ഹെന്റി മില്ലറെ 
ക്കുറിച്ചെഴുതിയ The ൧6! at Lae എന്നത്‌. 
മില്ലര്‍ അശ്ലീലസാഹിത്യം രചിക്കുന്ന ആളല്ല, 
അതീന്ര്രിയവാദിയാണെന്നു സ്ഥാപിക്കാനാണ്‌ 
അവരുടെ (ശമം. ജീവചരിത്രവും നിരൂപണവും 
വിമര്‍ശനവുമൊക്കെയാണ്‌ ആ പുസ്തകം. 
അതിലൊരിടത്ത്‌ ആന്തണി ബര്‍ജിസ്‌ എന്ന 
നോവലിസ്‌റ്റ്‌ സാഹിത്യത്തെക്കുറിച്ചു പറഞ്ഞത്‌ 
എടുത്തെഴുതിയിട്ടുണ്ട്‌ മഹാനായ എഴുത്തുകാരന്‍ 
ഏതിനെയും രൂപാന്തരപ്പെടുത്തുമ്മെന്നാണ്‌ ബര്‍ജി 
സ്സിന്‍െറ അഭിപായം. ആ രൂപാന്തരപ്പെടുത്തല്‍ 
വായനക്കാരുടെ വീക്ഷണഗതിക്കും മാററം 
വരുത്തും. അപ്പോള്‍ വായനക്കാര്‍ക്കു ശുണ്ഠി 
ഉണ്ടാകും എന്നാണ്‌ എറിക്ക പറയുന്നത്‌. 
ററി.എസ്‌. എല്യററ്‌, എസ പരണ്ട്‌, ഗര്‍ധഗ്ടുഡ്‌ 
സ്റൈറന്‍, വെര്‍ജീനിയ വുള്‍ഫ്‌, ജെയിംസ്‌ 
ജോയിസ്‌, ഹെന്‍ട്രി മില്ലര്‍, ഡി.എച്ച്‌. ലോറന്‍സ്‌ 


കലാകൌമുദി 1ട9ടക നവംബര്‍, 20 55 

















ഇവര്‍ക്കു ശുണ്ഠിപിടിപ്പിക്കാന്‍ എത കഴിവുണ്ടോ 
അത്രത്തോളം അവര്‍ക്കു മഹത്ത്വമുണ്ട്‌ . എമിലി 
ഡിക്കിന്‍സണ്‍ മഹത്ത്വമുളള എഴുത്തുകാരിയാണ്‌. 
കാരണം അവരുടെ കൃതികള്‍ ആദ്യമായി 
വായിക്കുമ്പോള്‍ നമുക്കു രോഷമുണ്ടാകുന്നു 
എന്നതുതന്നെ... തന്‍െറ കൃതികള്‍ വായിക്കുന്ന 
തിനുവേണ്ടി എമിലിക്കു വായനക്കാരെ മാററി 
യെടുക്കേണ്ടിയിരുന്നു. ഭാഷയും ആവിഷ്കാര 
രീതിയും അവര്‍ മാററുന്നു. ഒരു കൊച്ചൂപാര്ര 
ത്തില്‍വച്ച്‌ അവര്‍ ഭാഷയെ ഉരുക്കിയെടുത്ത്‌ 
നവീനമായ എന്തോ ആക്കി പദര്‍ശിപ്പിക്കുന്നു. 
.അവര്‍ എല്ലാക്കാര്യങ്ങള്‍ക്കും രൂപപരിവര്‍ത്തനം 
വരുത്തുന്നു. 

എറിക്ക ജുൊങ്്‌, ബര്‍ജിസ്സിനെ അവലംബിച്ച്‌ 
ആവിഷ്‌കരിക്കുന്ന ഈ തത്ത്വങ്ങള്‍ക്ക്‌ അനു 
രൂപമായി ഇന്നു കഥയെഴുതുന്ന ഏതു മലയാള 
കലാകാരനുണ്ട്‌ ? സി.വി. രാമന്‍പിളളയും ചന്തു 
മേനോനും തകഴി ശിവശങ്കരപ്പിളളയും വൈക്കം 
മൂഹമ്മദ്‌ ബഷീറും പി.സി. കുട്ടിക്കൃഷ്ണനും 
ഒരളവില്‍ ഈ പരിവര്‍ത്തനം സംഭവിപ്പിച്ചു എന്നു 
വേണമെങ്കില്‍ സമ്മതിക്കാം. അവര്‍ക്കുശേഷമോ ? 
ആരുമില്ല എന്നു പറയുന്നതല്ലേ സത്യം. 

ദേശാഭിമാനി വാരികയില്‍ ശ്രീ. സുരേഷ്‌ 
ഐക്കര എഴുതിയ 'ബഹുകൃതവേഷം' എന്ന 
കഥയൊന്നു വായിക്കു. പരമദരിദ്രമായ കഥ. 
ഒരുത്തന്‌ വിശപ്പുസഹിക്കാന്‍ വയ്യാതെ വിവാഹം 
നടക്കുന്ന ഒരു സ്ഥലത്തു കയറി. ഉണ്ണുന്നു. 

പന്തലിലേക്കു പോകുന്നതിനുമുന്‍പ്‌ അയാള്‍ക്ക്‌ 
ഒരു പരിചയവുമില്ലാത്ത വരനെ പഴയ സ്നേഹി 
തനാക്കി മാററുന്നു. ഈണുകഴിഞ്ഞു വരുന്ന 
ദാരിദ്യൃവാസിയോടു “ക്ഷമിക്കണം, എനിക്കു 
മനസ്സിലായില്ല എന്നു വരന്‍ പറയുമ്പോള്‍ 
“എനിക്കും താങ്കളെ അറിയില്ല എന്ന്‌ അയാള്‍ 


മറുപടി പറയുന്നു. നിതൃജ്ീവിതത്തിലെ സത്യമില്ല: 


കലാലോകത്തെ സത്യവുമില്ല ഇതില്‍. വായന 
ക്കാരെ മെനക്കെടുത്തുകയും അവരെ ദൈന്യ 


ത്തിലേക്കു വലിച്ചെറിയുകയും ചെയ്യുന്ന ഇത്തരം: 


കുത്‌ സിതത്വങ്ങള്‍ വായനക്കാരുടെ ക്ഷമയെ 
പരീക്ഷിഛ്ുകൊണ്ട്‌ എല്ലാ ആഴ്ചയും വാരിക 


"നിങ്ങള്‍ ഏററവും 
വിഷമിക്കുന്നത്‌ 
എപ്പോള്‍? 
““നിത്യസ്ംഭാഷണത്തില്‍ 
ഉപയോഗിക്കുന്ന 
വാക്കുകളുടെ അര്‍ത്ഥം 
ചിലര്‍ 
റെറലിഫോണില്‍ക്കൂടി? 
ചോദിക്കുമ്പോള്‍.” 


NOW ON SALE 


. ഉ D Kosambi: ‘Myth and Reality 
, Terry Eagleton: Ideology: An Introduction 


, John Roberts (Ed.): Art has no history: the 


making and unmaking of modem art 


. Satyajit Ray: My Years with Apu: A Memoir 


, Jean Genet: Miracle of the Rose 


, P D Ouspenksy: A new model of the Universe 


. Abraham Pais: Einstein Lived Here 


56 വ കലാകമുദി 1ടട4 നവംബര്‍, 20 


Rs. 150.00 
Rs. 544.00 


Rs.693.00 
Rs. 195.00 
Rs.198.00 
Rs. 297.00 
Rs. 395.00 


കളില്‍ മഷിഫഹുരണ്ടു വരുന്നു. ദൌര്‍ഭാഗ്യമെന്ന 
ല്ലാതെ എന്തു പറയാന്‍! 


തിക്കുറിശ്ശി 


കുലയുടെ ഏതു മണ്ഡലത്തിലും 'ശങ്കാഹീനം 
ശശാങ്കാമലതര യശസ്സോ'ടു സഞ്ചരിക്കുന്ന ശ്രീ. 
തിക്കുറിശ്ശി സുകുമാരന്‍നായര്‍ പരിമിതവിഭവനായ 
എന്നെക്കുറിച്ചു സജുന്യമാധുര്യത്തോടെ എഴു 
തിയ ഒരു ശ്ളോകം ജനയുഗം വാരികയില്‍നിന്ന്‌ 
ഇവിടെ എടുത്തെഴുതിക്കൊളളുട്ടെ . 
"“അക്കയ്യില്‍ സ്ഥിരമായിരുപ്പതുടവാള 
ത്രേ വെറും പേനയ- 
ത്ത ഭയമില്ല ക്ഷു,ദകൃതികള്‍ 
ക്ിട്ടങ്ങു വെട്ടീടുവാന്‍ 
തര്‍ക്കത്തിന്നു വരുന്ന വമ്പനെവനേയും . 
കൊമ്പുകുത്തിക്കുവാന്‍ 
തക്കക്കൈമുതലുണ്ടതിന്‍െറ വകയാ 
: യുണ്ടേറെ ശ്രതുക്കളും. 
തിക്കുറിശ്ശിക്കു നന്ദി. 


വേളൂര്‍ കൃഷ്ണന്‍കുട്ടി 


നൂറുകൊല്ലം മുന്‍പു രചിക്കപ്പെട്ട Fി1ിലനര്‍-4 
Parable of Spiritual Oimensions എന്ന നോവല്‍ 
ക്ളാസിക്കായി ഇന്ന്‌ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. 
'ഷെയ്ക്‌സ്പിയര്‍ സ്കോളര്‍” എന്നറിയപ്പെട്ടി 
രുന്ന എഡ്വിന്‍. എ. ആബട്ടാണ്‌ (1838-1926) 
അതിന്‍െറ രചയിതാവ്‌. ര്രികോണങ്ങളും 
ചതുരങ്ങളും ബഹുഭുജുരൂപങ്ങളും (polygons) 
ഇതിലെ കഥാപഠ്രതങ്ങള്രത. അവയ്ക്കു 
ബോധമണ്ഡലമുണ്ട്‌ . 

ഗണിതശാസ്രതത്തിലും ബീജുഗണിതത്തിലും 
ക്‌ ഷ്രേതഗണിതത്തിലും അവഗാഹമില്ലാത്ത 
എനിക്ക്‌ ഈ ഗ്രന്ഥം പൂര്‍ണ്ണമായും മനസ്സിലാ 
യില്ല. എങ്കിലും അതിന്‍െറ അസാധാരണത്വം 


ഗ്രഹിക്കാന്‍ കഴിഞ്ഞുതാനും. നമ്മുടെ ലോകം 


മൂന്നു മാനങ്ങളില്‍ (ര്‍്നടനടiഠനട) ഒതുങ്ങി 
നില്ക്കുന്നില്ലെന്നും അതിനുമപ്പുറത്ത്‌ അനേകം 
മാനങ്ങളുണ്ടെന്നും അഭിപ്രായപ്പെടുകയാണ്‌ 
ഗന്ഥകാരന്‍. അവതാരികയെഴുതിയ ആള്‍ 
ചുണ്ടിക്കാണിക്കുന്നതുപോലെ ഐന്‍സ്‌റ്റൈന്‍െറ 
റിലേററിവിററി സിദ്‌ ധാന്തത്തിന്‍െറ ആവിര്‍ഭാവ 
ത്തിനു മുന്‍പാണ്‌ ആബട്ട്‌ ഈ മതം (പകാശിപ്പി 
ചത്‌. 

ഇപ്പസ്തകത്തിലൊരിടത്ത്‌ രസകരമായ ഒരു 
നിര്‍ദ്ദേശമുണ്ട്‌. മേശപ്പുറത്ത്‌ ഒരു കൊച്ചുനാണയം 
വയ്ക്കു. മുകളില്‍ കണ്ണുകള്‍ വച്ച്‌ അതിനെ 
നോക്കിയാല്‍ അതൊരു വൃത്തമായിത്തോന്നും. 
ഇനി മേശയുടെ അരികിലേക്കു വരു. അതിനു 
ശേഷം കണ്ണുകള്‍ (കമേണ താഴ്ത്തിക്കൊണ്ടു 
വന്നാല്‍ നാണയം അണ്ഡാകാരം (oval shape) 
ആര്‍ജൂജിക്കുന്നതായി തോന്നും. ഒടുവില്‍ മേശ 
യുടെ അരികില്‍ത്തന്നെ സുക്ഷ്മതയോടെ 
കണ്ണുവച്ചുനോക്കിയാല്‍ നാണയത്തിന്‍െറ 
അണ്ഡാകാരം പോയതായും അത്‌ വെറും 
ഉജുരേഖയായി [straight line) മാറിയതായും 
ഗ്രഹിക്കാം. 


ഹാസ്യത്തില്‍ മറിച്ചാണ്‌ സംഭവിക്കുക. ഭൂജല 










രേഖ അണ്ഡാകാരമാര്‍ജ്‌ജിക്കുന്നു. അതു 
വൃത്തമായി മാറുന്നു പിന്നീട്‌. നിത്യജീവിത 
സംഭവം ട്ൂജുരേഖയാണെങ്കില്‍ ഹാസ്യം ആ 
രേഖ സൃഷ്‌ടിക്കുന്ന വൃത്തമാണ്‌ . ഒരു 
ഹാസ്യസംഭവവിവരണത്തിനും ഈ ഇല്‍ല്യൂഷ 
നില്‍നിന്ന്‌ --മായാദര്‍ശനത്തില്‍നിന്ന്‌ --മാറി 
നില്ക്കാന്‍ കഴിയില്ല. അമേരിക്കയിലൊരിടത്ത്‌ 
പരിചയക്കാരുമായി സംസാരിച്ചു രസിച്ചിരുന്ന 
ശ്രീ. വേളൂര്‍ കൃഷ്ണന്‍കുട്ടി ഒരു പട്ടിയെക്കണ്ടു 
പേടിച്ച്‌ ചാടിക്കുതിക്കുന്നു. പിന്നീടാണ്‌ അറിയു 















കണ്‍ട്രോള്‍ ബട്ടനില്‍ അറിയാതെ കൃഷ്ണന്‍ 


ത്താണ്‌ അതെന്ന്‌. ഡോഗ്‌ ഷോ ആയിരുന്നു 
അപ്പോള്‍ റെറലിവിഷനില്‍. സത്യമായ ട്ടൂജുരേഖ 
മായാദര്‍ശനമായ വൃത്തമായി മാറുന്നു. വേളൂര്‍ 
കൃഷ്ണന്‍കുട്ടിയുടെ ഈ കഥ വായിക്കാന്‍ 
രസമുണ്ട്‌ . (രചന കലാകനമുദിയില്‍) 


നിരീക്ഷണങ്ങള്‍ 


ഡ്ധഖ്ള്‍യു.ബി. യേററ്സിന്‍െറ ഒരു കാവ്യ 
ത്തിന്‍െറ ഗദ്യപരിഭാഷ ഞാന്‍ നല്‍കിയിരുന്നു. 
അതിന്‍െറ ഒറിജിനല്‍ വ്വേണമെന്നു പലരും 
എഴുതിയിരിക്കുന്നതുകൊണ്ട്‌ യേററ്സ്‌ എഴുതി 
യത്‌ താഴെച്ചേര്‍ക്കുന്നു. 













Had | the heaven's embroidered 







cioths, 
Enwrought with golden and 
silver light, 
The blue and the dim and 
the dark cloths 
Of night and light and the 
half-light, 


| would spread the 







cloths under your feet; 
But | being poor; have only 
my dreams; 
{ have spread my dreams 
under your feet; 






















53-20 പേജില്‍നിന്ന്‌ 
ലഹളയും നിറയാന്‍ തുടങ്ങി. 


ത്തും നിങ്ങള്‍ക്ക്‌ കേള്‍ക്കാനൊക്കില്ല,”” 






ത്തരവാദിയാകുന്നു. വേശ്യാവൃത്തിയും കളവും 





: ക്കുകയാണ്‌ . ആദിവാസികളും ഇടത്തട്ടുകാരും 





ന്നത്‌ റെറലിവിഷന്‍ സെററിന്‍െറ റിമോട്ട്‌ . 


കുട്ടിയുടെ കൈ തട്ടിയതുകൊണ്ടുണ്ടായ ആപ 





സാധാരണക്കാരായ 
നമ്മള്‍ മാതമല്ല 
ക്ഷ്ൃഥദദത്വമുള്ളവര്‍; 
അല്പത്വമുള്ളവര്‍. 
വലിയ ആളുകള്‍ക്കും 
ഈ ദോഷങ്ങളുണ്ട്‌. 
പേരക്കുട്ടിക്കു 
കൊടുക്കാന്‍ ചിക്കന്‍ 
ഫ്രഫ വാങ്ങി കാറില്‍ 
വയ്ക്കുക. 
സഞ്ചരിക്കുമ്പോള്‍, 
കൊതു? 
സഹിക്കാനാവാതെ 
അതു കുറച്ചു കുറച്ച 
തിന്ന്‌ വീടെത്തുമ്പോള്‍ 
മുഴുവനും 
തിന്നുതീര്‍ത്തിരിക്കുക. 


ആദിവാസികള്‍ തമ്മിലും സംഘ്വര്‍ഷവും 
സംഘട്ടനവും നിറഞ്ഞ ഒരു ചുററുപാടിലേക്ക്‌ 

രായതിയില്‍ കുട്ടികള്‍ തുടിയടിച്ച്‌ മെയ്യ്ള വയനാട്‌ മാറുകയാണ്‌. ആദിവാസി വിമോചന 
കിയാടിയപ്പോള്‍ ബേബി പറഞ്ഞു. “ഇത ദൂതുമായെത്തുന്ന രാഷ്്രീയപ്പാര്‍ട്ടികള്‍ ഗോ 
സന്തോഷമുളള തുടിയൊച്ച വയനാട്ടിലൊരി (രതങ്ങള്‍ക്കുളളില്‍ പാര്‍ട്ടി ഗോങ്ങളുണ്ടാക്കി 
പക കൂട്ടുക മാത്രമാണുചെയ്യുന്നത്‌ . ഇടത്ത യാണ്‌ 

ഇനിയൊരു വീതംവയ്ക്കല്‍ കൂടി കഴിയു ട്ടുകാരനും ആദിവാസിയും ശാന്തിയോടെ 
മ്പോള്‍ ആദിവാസി പട്ടിണികിടന്ന്‌ കൂട്ട ജീവിക്കുന്ന ഒരു സമൂഹമാണ്‌ ഇന്ന്‌ വയനാ 
ത്തോടെ മരിക്കേണ്ടിവരും. ഇപ്പോശ്ത്തന്നെ 'ടിന്‍െറ സ്വപ്നം. കനവ്‌ അതിന്‍െറ ആദ്യരൂപ 
ജീവിക്കണമെങ്കില്‍ ചെറിയ ചെറിയ മോഷണ മാണ്‌. "കനവിലെ മക്കളിലാരെങ്കിലും നാളെ 
ങ്ങള്‍ അവന്‌ നടത്തേണ്ടിവരുന്നു. അതോടെ വയനാട്ടില്‍ ശാന്തിദുതുമായുണ്ടാകും.”” ബേബി 
നാട്ടിലെ എല്ലാ മോഷണങ്ങള്‍ക്കും അവനു പ്രത്യാശിക്കുന്നു. 
നാടുഗദ്ദിക തീരുന്നില്ല. നാടകത്തില്‍ 
നിലനില്‍പ്പിനായി അവന്‍ സ്വയം ഏറെറടു ബേബിയെടുത്ത ഗദ്‌ദികക്കാരന്‍െറ വേഷം 


ഇനിയും അഴിച്ചുവെച്ചിട്ടില്ല. ഒരു പുതിയ 


' Classics—Page 81) 


. വാററ്സ്‌ളാഫ്‌ ഹാവല്‍. അവരുടെ രചനകള്‍ 





Tread softiy because you 
tread on my dreams” 
(൪൩൦8. Yeats—Collected Poems--Picador 


സ്നേഹം ശാശ്വതസ്വഭാവമുളളതായിരിക്കാം; 
ക്ഷണികതയുടെ വേറൊരു രൂപമായിരിക്കാമത്‌ . 
പക്ഷേ ഈ കവിതയ്ക്കു മരണമില്ല. ഏതാനും 
വാക്കുകള്‍കൊണ്ട്‌ ഈ കവി ഒരലാകിക്രപപഞ്ചം 
സൃഷ്‌ടിക്കുന്നു. 

“2, സാധാരണക്കാരായ നമ്മള്‍ മാതമല്ല 
ക്ഷുരദത്വമുളളവര്‍;, അല്പത്വമുളളവര്‍. വലിയ 
ആളുകള്‍ക്കും ഈ ദോഷങ്ങളുണ്ട്‌. പേരക്കുട്ടിക്കു 
കൊടുക്കാന്‍ -ിക്കന്‍ഖ്രെഫ വാങ്ങി കാറില്‍ 
വയ്ക്കുക. സഞ്ചരിക്കുമ്പോള്‍, കൊതി സഹി 
ക്കാനാവാതെ അതു കുറച്ചു കുറ തിന്ന്‌ 
വീടെത്തുമ്പോള്‍ മുഴുവനും തിന്നുതീര്‍ത്തിരിക്കുക. 
ഇത്‌ ഒരു മഹാന്‍െറ രീതി. വേറൊരു മഹാന്‍ ഏത്‌ 
അന്യദേശത്തുചെന്നാലും കതുകമുളവാക്കുന്ന 
വസ്തുക്കള്‍ കണ്ടാല്‍ എടുത്തുകൊണ്ടു പൊയ്ക്ക 
ളയും. സര്‍ക്കാര്‍ വകയാണ്‌ അവയെങ്കില്‍ 
അവയുടെ മേല്‍നോട്ടമുളള ഉദ്യോഗസ്ഥന്‍ പണം 
കെട്ടിവയ്‌ക്കേണ്ടതായി വരും. മഹാനായ ചെക്ക്‌ 
നോവലിസ്ററ്‌ മീലാന്‍ കുണ്‍ദേര. (Kuhndaira 


എന്ന്‌ ഉച്ചാരണം. Kunderക എന്നു പേര്‌) 
മഹാനായ നാടകകര്‍ത്താവ്‌ ചെക്ക്‌ പസിഡന്‍റ്‌ 


വായിച്ചാല്‍ നമ്മള്‍ ഉദാത്തമണ്‌ ഡലങ്ങളില്‍ 
ചെല്ലും. പക്ഷേ വ്യക്തിശ്രതുതനിമിത്തം രണ്ടു 
പേരും തമ്മില്‍ സംസാരിക്കില്ല. 1984-ല്‍ 
സാഹിതൃത്തിനു നോബല്‍സമ്മാനം നേടിയ 
സേഫര്‍ട്ടിന്‍െറ (Jaroslav Seifert) പേരിലുളള 
അന്തസ്സാര്‍ന്ന ഒരു സമ്മാനം കുണ്‍ദേരയ്ക്കു 
നല്കി. പക്ഷേ അതു നേരിട്ടു വാങ്ങാന്‍ 
്രാഗില്‍ അദ്ദേഹം പോകില്ലത്രേ. വെല്‍വററ്‌ 
റവല്യൂഷന്‍െറ അഞ്ചാമത്തെ വാര്‍ഷികാഘോഷ 
ത്തില്‍ പങ്കുകൊളളാനും അദ്‌ ദേഹം പോകുകയില്ല. 
കാരണം ഹാവലിന്‍െറ നേതൃത്വത്തിലാണ്‌ 
ആഘോഷം നടക്കുക എന്നതാണ്‌. (്രാഗില്‍ 
നിന്ന്‌ റേറാം ഗ്രോസ്‌ റിപോര്‍ട്‌ ചെയ്യുന്നു. The 
Sunday Telegraph-ല്‍നിന്ന്‌) ഏട്ടിലെപ്പശു പുല്ലു 
തിന്നുകില്ലല്ലോ. 


ലോകത്തിന്‍െറ വിത്തുകളും തലയില്‍ പേറി 
തുടിയടിച്ച്‌ ആട്ടമാടിപ്പോവുകയാണ്‌ ഗദ്ദിക 
സംഘം. അങ്ങങ്ങുളള മാവേലിമന്‍റത്തി 
ലേയ്ക്ക്‌. 

ഈ (്പയാണത്തിനിട്യിലെ അനിവാര്യത 
ബേബിക്ക്‌ കല. കലയിലൂടെ 
എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നതും ഇങ്ങ 
നെയാണ്‌. ബേബിക്ക്‌ ഇനിയൊരു കഥകൂടി 
പറയണമെന്നുണ്ട്‌ . മാവേലിമന്‍റത്തിന്‍െറ 
തുടര്‍ച്ചയായി. സ്വപ്നഭൂമിയായ കനാല്‍ 
ദേശംതേടി വയനാട്ടിലെത്തിയ കൂടിയേററ 
ക്കാരുടെ കഥ. അതില്‍ കനവുകള്‍ ചത്തുകല 
ങ്ങിയ കണ്ണുകളുമായി ജെവരപ്പെരുമന്‍െറയും 
കെപ്പാടന്‍െറയും പിന്‍തലമുറയെ നമുക്ക്‌ 
വളരെ അടുത്തു കാണാമായിരിക്കും. 





കലാകൌമുദി 1994 നവംബര്‍, 2൦ 7 57 








12-൦ പേളുില്‍നിന്ന്‌ 

ഇതേ മുരദാവാക്യം ഉയര്‍ത്തിയിരുന്നു. അന്ന്‌ 
അരിവില പൊതുവിപണിയില്‍ 3.50 രൂപ 
യായിരുന്നു. ഇന്നാകട്ടെ, അത്‌ 9 രൂപയാണ്‌. 
രണ്ടുരൂപയ്ക്ക്‌ അരി നലല്‍കുന്നപക്ഷം 
ആന്രധയുടെ ബഡ്ജുററില്‍ പ്രതിവര്‍ഷം 
1160 കോടി രൂപയുടെ കമ്മിയുണ്ടാകുമെന്നു 
കണക്കാക്കപ്പെടുന്നു. ഈ കമ്മി നികത്താന്‍ 
കണ്ടെത്താവുന്ന മാര്‍ഗ്ഗം ചാരായത്തില്‍ 
നിന്നുളള നികുതിവരവാണല്ലോ. അതു 
കൊണ്ടുതന്നെ ഈ രണ്ടു വാഗ്ദാനങ്ങളും 
ഒരുമിച്ചു നടപ്പാക്കാന്‍ റാവുവിനു കഴിയില്ല. 
രാമറാവുവിന്‍െറ അരി വാഗ്ദാനം ക്ളിക്കു 
ചെയ്യുന്നു എന്നു കണ്ടതോടെ കോണ്‍ഗ്രസ്സും 
അതേ ചുവടുപിടിച്ചു. പരമദരിഗ്രര്‍ക്ക്‌ പത്തു 
കിലോ അരി സയളുന്യമായി നല്‍കുമെന്നാണ്‌ 
അവരുടെ വാഗ്ദാനം. അതു നടപ്പാക്കിയാല്‍ 
ബഡ്ജുററില്‍ പതിവര്‍ഷം ഉണ്ടാകാവുന്ന 
കമ്മി 850 കോടി രൂപയാണ്‌. അപ്പോഴും 
അബ്കാരിതന്നെയാണ്‌ ആശ്രയം. ഈ 
സ്ഥിതിക്ക്‌ കോണ്‍ഗ്രസ്സിനും പ്രൊഹിബിഷൻ 
നടപ്പാക്കുക വയ്യ. 


വഴിത്തിരിവുകള്‍ 


തിര്‍ഞ്ഞെടുപ്പിന്‍െറ ്രാരംദ്രപവര്‍ത്തന 
ങ്ങളില്‍ മുഴുകിയിരിക്കുന്ന രാഷ്ട്രീയ നേതൃ 
ത്വം, വാഗ്വാദങ്ങളും മുദ്രാവാക്യങ്ങളും ഇനിയും 
തെരുവിലേക്കെത്തിയിട്ടില്ലാത്ത ശീതാവസ്ഥ, 
സാധാരണഗതിയില്‍ത്തന്നെ തുടരുന്ന ജന 
ജീവിതം-യാതൊരു (പവചനങ്ങള്‍ക്കും 
സാം ധ്യന്ഃമയമായിട്ടില്ല. എങ്കിലും മത്സ 





HR 
VN 


രത്തിലേര്‍പ്പെട്ടിരിക്കുന്ന (പമുഖ കക്ഷിക 
ളുടെ സവിശേഷത വച്ചുനോക്കിയാല്‍ ഇത്‌ 
കമ്പോടുകമ്പു മത്‌ സരമായിരിക്കും. ജയിക്കുക 
എന്നത്‌ ഇരുകൂട്ടരുടേയും ആവശ്യമായിരിക്ക 
യാല്‍ നിലവിലുളള കാലാവസ്ഥയുടെ ഓചി 
ത്യം വരുംദിവസങ്ങള്‍ പുലര്‍ത്തണമെന്നില്ല. 
അപ്രതീക്ഷിതമായ ധാരണകളോ സഖ്യ 
ങ്ങളോ പുതിയ ബാന്ധവങ്ങളോ സംഭവിച്ചാല്‍ 
അദ്ഭുതപ്പെടേണ്ടതുമില്ല. 








ചന്ശ്രബാഖബു നായിഡു. 
എന്‍.ടി. രാമറാവുവിന്‍െറ ജാമാതാവ്‌ -- 


ഡക്കാണ്‍ ക്കോണിക്കിളിനോടു കടപ്പാട്‌ 


സെന്‍റര്‍ ഫോര്‍ മീഡിയാ സ്ററഡീസ്‌ 
നടത്തിയ അഭിപ്രായ വോട്ടെടുച്ഛനുസരിച്ച്‌ 
ററി.ഡി.പിക്കും സഖ്യത്തിനും ചേര്‍ന്ന്‌ 178 
സീററുകള്‍ ലഭിക്കാം. കോണ്രഗസ്തിന്‌ നൂററി 
യൊന്നും. നിലനില്ക്കുന്ന രാഷ്ര്രീയ കാലാ 
വസ്ഥ ഈ പ്രവചനത്തെ സാധൂകരിക്കു 
ന്നുണ്ട്‌ കാരണം, കോണ്‍ഗ്രസ്സിന്‌ ആന്രധ 
യില്‍ കളിക്കാവുന്ന ഏക കാര്‍ഡ്‌ നരസിംഹ 
റാവുവാണ്‌ --മറുവശത്ത്‌ ററി.ഡി.പിയുടെ 


- അധികാര രഥയാരത്യെ പിന്തുണയ്ക്കാന്‍ 


അസാഖ്യം ഫ്വടകങ്ങളും. 

തിരഞ്ഞെടുപ്പുരംഗത്തെയും നിയമപാലന 
രംഗത്തെയും ഡിപ്പാര്‍ട്ടുമെന്‍റുകള്‍ തിരഞ്ഞെ 
ടുപ്പിന്‍െറ്റപായോഗിക ചിട്ടവട്ടങ്ങള്‍ പൂര്‍ത്തി 
യാക്കിയിരിക്കുന്നു. തിരഞ്ഞെടുപ്പുമായി ബന്ധ 
പ്പെട്ട്‌ അതിരുകവിഞ്ഞ (കമസമാധാന ര പശ്‌ന 
ങ്ങള്‍ ഇപ്പോള്‍ പൊലീസ്‌ ഡിപ്പാര്‍ട്ടുമെന്‍റ്‌ 
പ്രതീക്‌ ഷിക്കുന്നില്ല. സ്ഥാനാര്‍ത്ഥിത്വം 
ലഭിക്കാത്തതിനെത്തുടര്‍ന്ന്‌ മഗര്‍പൂരില്‍ ഒരാള്‍ 
അഗ്‌ നിഹുതിരരമം നടത്തിയതൊഴിച്ചാല്‍ 
മറെറാരു (കമസമാധാന്പപശ്നവും ഇതുവരെ 
റിപ്പോര്‍ട്ടു ചെയ്യപ്പെട്ടിട്ടില്ല. എങ്കിലും പീപ്പിള്‍സ്‌ 
വാര്‍ ഗ്രൂപ്പ്‌ തിരഞ്ഞെടുപ്പ്‌ ബഹിഷ്‌ കരിക്കുന്ന 
തിനാല്‍ ചില മേഖലകളില്‍ അതുമായി 
ബന്ധപ്പെട്ട്‌ കലാപങ്ങള്‍ക്കുളള സാദ്ധ്യത 
യുണ്ട്‌. സന്ദിഗ്ദ്ധവും ്രവചനാതീതവുമായ 
അസംഖ്യം സംഘര്‍ഷങ്ങള്‍ അവയുടെ മാററു 
രയ്ക്കുന്ന അസാധാരണ സന്ദര്‍ഭമാണ്‌ ഈ 
തിരഞ്ഞെടുപ്പ്‌ . പുതിയ അടിയൊഴുക്കുകളുടെ 
സാദ്ധ്യത ഒട്ടും തുച്ഛവുമല്ലു. ആന്ധ്രാ 
.്രദേശ്‌ തിരഞ്ഞെടുപ്പിന്‍െറ ആദൃഫ്വട്ടത്തിലെ 
വാര്‍ത്തകള്‍ ഇതൊക്കെയാണ്‌ . 





Printed, Published and Edited by S. Jayachandran Nair on pehalt of Kala Kaumudi Publications {Pvt} id, 
at the Kala Kaumudi Press, Thiruvananthapuram. 


